Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


VERNME 


ാൻ 


KERAL 


MENT OF 
न्याव अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th January 2010 

2010 ജനുവരി 12 
22nd Pousha 1931 
1931 പൌഷം 22 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി .എസ് . 5- 622 / 92. 


2009 ഡിസംബർ 8. 


പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ അവസാന 
ബാക്കിപത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു . സംഘത്തിന് മറ്റ് 
ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ സർക്കാർ ബാദ്ധ്യതയോ 
ഏതൊന്നും നിലവിൽ ഇല്ലായെന്ന് സംഘം ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് ഓഫീസറുടെയും സൂചന (1), 
(2 ) പ്രകാരമുള്ള ശുപാർശ കത്തുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (3) പ്രകാരമുള്ള 30 -3 - 2001 തീയതിയിലെ സംഘത്തിന്റെ 
അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും 
സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം 
സം ഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്ത് ഉത്ത ര വ് 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

ഉത്തരവ് 


സൂചന: - (1) നമ്പർ ഡി .543 / 01 തീയതി 2 - 12 - 2009 

പ്രാജക്ട് ആഫീസർ ( കയർ) നോർത്ത് 
പറവൂർ. 
നമ്പർ എൽ. ഐ . ഇ / 190 / 00 തീയതി 
7 - 8 -2006 ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ, 
ചേറ്റുപുഴ, നോർത്ത് പറവൂർ. 
30 - 3 - 2001- ലെ അവസാന പൊതുയോഗ 
തീരുമാനം. 
നമ്പർ ജി . ( എ ) 3 | എ 188 / 65 തീയതി 
7 - 8 - 1965 പ്രകാരമുള്ള കയർ വികസന 
വകുപ്പിലെ സ്പെഷ്യൽ ഓഫീസറുടെ 

ഉത്തരവ്. 
കൊച്ചിൻ കയർ കോ - ഓപ്പറേറ്റീവ് യൂണിയൻ ക്ലിപ്തം 
നമ്പർ 190 സൂചന (4 ) പ്രകാരം സമാപീകരണ നടപടികൾക്ക് 
ഉത്ത ര വാ കു കയും 22 - 11 - 1967 -ാം തീയതിയിൽ ആദ്യ 
ലിക്വി ഡേ ഷൻ ഇൻസ്പെക്ടർ ചാർജെ ടു ത്തിട്ടു ള്ള തും 
സംഘ ത്തിന്റെ ക്ലെയിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 
Gaz . No . 2/2010 /DTP (Industries). 


മേൽ വിവ രി ച്ചി രി ക്കുന്ന സാഹച ര്യം കണ ക്കാക്കി 
- സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന സൂചന 1, 2 
പകാ രമുള്ള ശുപാർശ കത്തുകളുടെ അടിസ്ഥാ ന ത്തിൽ 
കൊച്ചിൻ കയർ കോ -ഓപ്പറേറ്റീവ് യൂണിയൻ ക്ലിപ്തം നമ്പർ 190 
സംഘം സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 
പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവി 
ക്കു ന്നു . സംഘ ത്തിന്റെ മുഴു വൻ രേഖ കളും കേന്ദ 
സർക്കാരിന്റെ അറിയുവാനുള്ള അ വ കാശം 2005 - ല 
മാ ന ദ ണ് ഡ ങ്ങ ൾ കണ ക്കി ലെ ടുത്ത് ലിക്വി ഡേ റ്റർ 
സൂക്ഷിക്കേണ്ടതുമാണ്. 

- ( ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


KERALA GAZETTE 


[ PART III 


ക്ലെയിം നോട്ടീസ് 

മാനേജരുടെ 26 - 8 - 2009 - ലെ സി3 / 7933 / 08 -ാം നമ്പർ ഉത്തരവ് 

പകാരം എന്നെ ലിക്വി ഡേ റ്റർ ആയി നിയ മി ക്കു കയും 
നമ്പർ 1/ 2008 . 

2009 ഒക്ടോബർ 19. ചെയ്തിരിക്കുന്നു . 

- ടി ഉത്തരവ് പ്രകാരം സംഘ ത്തിന്റെ ഇട പാടു കൾ 
കോഴി ക്കോട് ജില്ല യിൽ കോഴിക്കോട് താലൂക്കിൽ 

-- അ വ സാ നിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യു വാൻ 
അരക്കിണർ ആസ്ഥാനമാക്കിയ ക്ലിപ്തം ബാദ്ധ്യതയോടുകൂടി പോകു ന്നതിനാൽ ടി സംഘത്തിൽ നിന്നും വല്ല മുതലും 
13 - 3 - 1996 - ൽ കേരള സഹകരണ സംഘം ആക്ട് പ്രകാരം 

കിട്ടാൻ അവകാശപ്പെട്ടവർ അവകാശങ്ങളെപ്പറ്റി രേഖാമൂലം ഈ 
രജിസ്ട്രർ ചെയ്ത S . IND (D ) 319 -ാം നമ്പർ ബേപ്പൂർ വുമൺ നോട്ടീസ് പര സ്യ പ്പെടു ത്തുന്ന തീയതി മുതൽ രണ്ട് 
ICS എന്ന സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ മാസത്തിനകം ലിക്വിഡേറ്ററെ ബോധിപ്പിക്കേണ്ടതാണെന്ന് 
കേരള സഹകരണ ചട്ടം 71 ( 2) ബി പ്രകാരം കോഴിക്കോട് ഇതിനാൽ ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 
ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ 26 -8 - 2009- ലെ 
സി3 -7933/ 08 -ാം നമ്പർ ഉത്തരവ് അനുസരിച്ച് അവസാനിപ്പി ജില്ലാ വ്യവസായ കേന്ദ്രം, 

( ഒപ്പ്) 
ക്കുകയും കോഴിക്കോട് ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ കോഴിക്കോട്. 

ലിക്വിഡേറ്റർ. 


